Kerala Gazette No. 2 dated 9th January 2018. 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 


(1) 


നമ്പർ എഫ് - 20583/ 2017. 


2017 ഒക്ടോബർ 20. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന; (1) കേരള മുദ്രപത് നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 (4 ). 


( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 -2013 -ാം തീയതിയിലെ M1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3 ) കൊട്ടാരക്കര താലൂക്കിൽ കടയ്ക്കൽവില്ലേജിൽ കൈലാസത്തിൽ ശ്രീമതി ദമയന്തി സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 10 -8- 2017 - തീയതിയിലെ എഫ്1- 13698 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വില യിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവ്വ് 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ്/ റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
- ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ. ഒന്നിന്) 


താലൂക്ക് 


(1) 


(2) 


3) 


(4) 


(5) 


(6) 


കൊട്ടാരക്കര കടയ്ക്കൽ, 


397 /8 


20 ,000 


Government 

Property 


ശ്രീമതി ദമയന്തി, 

കൈലാസ്, കാര്യം, 
ഇടത്തറ പി . ഒ., 
കടയ്ക്കൽ, കൊല്ലം 


Residential 
plot without 
road access 


- 1 


Gaz . No. 2 /2018 /DTP (CLR Supplement-Fair Value ) . 


267 


നമ്പർ എഫ് - 20600 / 2017. 


2017 ഒക്ടോബർ 20 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3 (7), ചട്ടം ( 4). 


(2 ) കൊട്ടാരക്കര പി . ഒ. തൃക്കണ്ണമംഗൽ, തുണ്ടുവിള വീട്ടിൽ ശ്രീമതി മോളമ്മ ബാബു സമർപ്പിച്ച അപേക്ഷ . 


ണ് 


- ( 3) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 23 -8 -2017 - ലെ എഫ്1 - 14877 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. Bl. 
No. No . 


Re-survey/ 

No . 


Fair Value 
per Are 


Sub Division 


Local Body 


Taluk 


Village 


Classification 


(1) (2) 


(3) 


(4) 


(5) 


6 


(7) 


- ( 8 ) 


- 1 


2 


323 


10/2 -2 


Kottarakkara 


60,000 


Kottarakkara 
Municipality 


Kottarakkara Residential 

plot with Corp ./ 
Mun ./ Panchayath 

road access 


നമ്പർ എഫ് - 21056 /2017. 


2017 ഒക്ടോബർ 26. 


വിഷയം:- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3 ( 7), ചട്ടം (4). 


( 2) കൊല്ലം ആദിച്ചനല്ലൂർ വാഴപ്പള്ളി വീട്ടിൽ എം . കെ . സുരേന്ദ്രൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 


(3 ) പുനലൂർ തഹശീൽദാരുടെ 30 - 8 -2017 - ലെ ബി2 - 6489 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl . Bl . 
No. No . 


Re -survey 

No. 


Fair Value 

per Are 


Sub Division 


Local Body 


Taluk 


Village 


Classification 


(5) 


(6 


(7) 


(8) 


(9) 


(1) 
| 1 


(2) 
27 


(3) 
361 


(4) 
2/2 


പുനലൂർ ഇടമുളയ്ക്കൽ 


10, 000 


ഇടമുളയ്ക്കൽ 
ഗ്രാമപഞ്ചായത്ത് 


Residential 
plot with 
vehicular 
access 


268 


നമ്പർ എഫ് - 27151/2016. 

2017 ഒക്ടോബർ 26. 
വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള മുദ്രപ്രതി നിയമം 1959 സെക്ഷൻ 28A ചട്ടം 5 ( 4). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം, കൊറ്റങ്കര വില്ലേജിൽ ചന്ദനത്തോപ്പ് പി. ഒ. യിൽ തെങ്ങഴീകത്ത് വീട്ടിൽ ശ്രീ . അബ്ദുൾ ലത്തീഫ് 

സമർപ്പിച്ച അപേക്ഷ . 

(4) കൊല്ലം തഹശീൽദാരുടെ 25- 10 -2016, 3- 8- 2017 എന്നീ തീയതികളിലെ ബി18 - 13309/16-ാം നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വില യിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 

- സർവെ - 6 - 3 - 2010 - ലെ 

- പുനർ പുനർ 
ക്രമ അപേക്ഷകന്റെ 

വില്ലേജ്, റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ പേരും 

താലൂക്ക് ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
മേൽവിലാസവും 

നമ്പർ നമ്പർ വിലയും 

(ആർ ഒന്നിന് 


(1) 


- (2 ) 


(3) 


(4) 


(5) 


- ( 6) 


(8) 


കൊറ്റങ്കര-16 


18/ 12 


25,000 


Wet land 
- 18,000 


1 ശ്രീ. അബ്ദുൾ ലത്തീഫ് കൊല്ലം 

തെങ്ങഴികത്ത് വീട്, 
ചന്ദനത്തോപ്പ് പി . ഒ., 

കൊറ്റങ്കര 
2 ശ്രീ . അബ്ദുൾലത്തീഫ് കൊല്ലം 

തെങ്ങഴികത്ത് വീട്, 
ചന്ദനത്തോപ്പ് പി . ഒ ., 
കൊറ്റങ്കര 


Residential 

plot with 
| Mun/ Corp /Panch 

road access 
Residential 

plot with 
Mun /Corp / Panch 

road access 


കൊറ്റങ്കര - 16 


| 18 / 20 


25,000 


Wet land 
- 18,000 


നമ്പർ എഫ് - 21202 /2017 . 


2017 ഒക്ടോബർ 28 . 


വിഷയം - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന . (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 (4 ). 

( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ M1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം, പനയം, കൈലാസമന്ദിറിൽ ശ്രീ. അജയകുമാർ സമർപ്പിച്ച അപേക്ഷ . 
(4) പുനലൂർ (എൽ. ആർ.) തഹശീൽദാരുടെ 7 - 10 -2017 , 15 - 9- 2017 എന്നീ തീയതികളിലെ ബി8 -8116 /2017 -ാം നമ്പർ 

റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 

269 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വില യിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർ / 
വില്ലേജ്, റീസർവ്വ 
ബ്ലോക്ക് സബ് ഡിവിഷൻ 
നമ്പർ നമ്പർ 


6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
വിലയും 

(ആർ ഒന്നിന് 


(1 ) 


(2) 


(3) 


(5) 


- (6 ) 


പുനലൂർ 


496 / 1/ 1/ 173 


98,840 


ശ്രീ . അജയകുമാർ , പുനലൂർ 

കൈലാസമന്ദിർ, 
പനയം, കൊല്ലം 


Government 
property 
Re. 1 


Residential 
plot with 
NH/ PWD 
road access 


2017 നവംബർ 4 . 


നമ്പർ എഫ് - 17489 / 2017. 

വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


സൂചന. (1) കേരള മുദ്രപത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ M1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം പരവൂർ വില്ലേജിൽ നെടുങ്ങോലം പി. ഒ.യിൽ വിളയിൽ വീട്ടിൽ ശ്രീ. സോമൻ സമർപ്പിച്ച അപേക്ഷ . 

( 4) കൊല്ലം തഹശീൽദാരുടെ 19- 7- 2017 , 5-10- 2017 എന്നീ തീയതികളിലെ ബി18 -14559/ 2017 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വില യിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർ / 
വില്ലേജ്, റീസർവ്വ / 
ബ്ലോക്ക് സബ് ഡിവിഷൻ 
നമ്പർ നമ്പർ 


താലൂക്ക് 


| 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
വിലയും 

( ആർ ഒന്നിന് 


(1) 


-- (2) 


(3 ) 


3) 


(4) 


- ( 5) 


- (6) 


കൊല്ലം 


പരവൂർ, 


89 / 17 


9 ,000 


Wet land 
- 9, 000 


32 


ശ്രീ . സോമൻ, 
വിളയിൽ വീട്, 

നെടുങ്ങോലം പി . ഒ . 
പിൻ - 691 334 


Garden land 
without 
road access 


നമ്പർ എഫ് - 22407/ 2017. 


2017 നവംബർ 8 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 


സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4). 

(2 ) കൊല്ലം ഓച്ചിറ, പട്ടശ്ശേരിൽ വീട്ടിൽ ശ്രീമതി എൻ. ആർ. ഷൈല സമർപ്പിച്ച അപേക്ഷ . 
( 3) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 7 - 10 - 2017 - ലെ സി1- 13586 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 

270 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


Re- survey 

No . 


Fair Value 
per Are 


Sub Division 


Local Body 


Taluk 


Village 


Classification 


Sl. Bl. 
No . No . 
(1) (2) 
14 


(3) 
411 


(4) 
21/1 


(5) 


( 9 ) 


(0) 


(0) 
കരുനാഗപ്പള്ളി 


ഓച്ചിറ 


(8) 
Garden land 
with road 

access 


ഓച്ചിറ 
ഗ്രാമപഞ്ചായത്ത് 


25,000 


സബ് കളക്ടറുടെ കാര്യാലയം, 
babelo . 


(69 ) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 


FORM ‘ A ’ 


[See Rule 4 ] 


NOTIFICATION 


No. 7145 /2017/03/L.Dis . 


20th October 2017 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with sub -rule (7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995 ; 


Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column (11) thereof. 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village - Pallickal. 


Sub 


Sl. 


Sy. 


Division 


Re -Sy. Re- Sy. 
B lock No. 


Fair Value 
per Are 


Classification 

by use 


Re - Sy. Panchayath / Name of Name & 

Sub Municipality / Local Body/ Number 
Division Corporation Panchayath / of Ward 
No . 

Municipality / 
Corporation 


No . No. N 


No. 


(1) 
1 


(2) 
408 


(3) 
1/1 


(4) 
12 


(5) 
351 


(0) 
22 


(7) 
Panchayath 


(8) 
Pallickal 


(9) 
XVI 


( 10 ) 
Residential plot 

with 
road access 


( 11 ) 
86, 450 


Revenue Divisional Office, 
Adoor. 


(Sd.) 
Revenue Divisional Officer. 


Gaz . No . 2 /2018 /DTP (CLR Supplement- Fair Value ). 


271 


FORM ‘ A ’ 
[ See Rule 4 ] 

NOTIFICATION 
No. A2 - 2275 /2017 / D .Dis . 

Ist November 2017. 
Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair value of land ) Rules , 1995 , the fair value of the land 
in Pathanamthitta District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


Ward 


Name of 
District 


Name of 

Taluk 


Name of 
Village & 
Sy. No. & 
Sub Division 

No. 


Corporation / 
Municipality / 

Panchayat 


Classification 

by use 


Fair value 

of the 
land fixed 
per Are 


( 1) 


(2 ) 


( 3 ) 


(4 ) 


(5 ) 


(6 ) 


Pathanamthitta 


Ranni 


Chethackal 
787 / 1C - 3 


Panchayath 


30 ,000 


Dry land with 
Panchayath 
road access 


Revenue Divisional Office , 
Thiruvalla . 


( Sd .) 
Revenue Divisional Officer. 


ERNAKULAM DISTRICT 


FORM “ C 


[See Rule 5 (8 )] 


NOTIFICATION 


No. A2 -5013/2017. 


16th December 2017 . 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A of 
Kerala Stamp Act, 1959 read with sub - rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1955 , 
the fair value of the land in Block 11 Re- survey Number 614 /4 -2 Angamali Village, Aluva Taluk , Ernakulam District is 
hereby fixed finally as shown in the schedule hereto . 

SCHEDULE 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair value of 
the land already 
fixed as per Are 


Revised Fair 
Value of land 
as per Are 


( 1 ) 


(2 ) 


(4 ) 


(5 ) 


(6 ) 


Municipality 


9 , 17,000 


Block - 11 
Re-survey No. 614/4 - 2 


4 ,75,000 


Residential plot 
with Corporation / 
Municipality / 
Panchayath 
road access 


Collectorate , 
Ernakulam . 


(Sd .) 
District Collector. 


272 


FORM ‘ A ’ 
(See Rule 4 ) 

NOTIFICATION 
No. A9 -6355 / 2017. 

28th October 2017 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of Kerala Stamp 
Act, 1959 read with Rule (4 ) of Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against in the Column (11 ) thereof. 

SCHEDULE 

District - Ernakulam . 
Taluk - Kothamangalam . 

Village Pindimana . 
Name of 
Re - Sy. Panchayath / Local Body Name 

Fair Value 
Sy. Division Re -Sy. Re - Sy. Sub Div . Municipality / Panchayath / and Classification per Are 
No . No . No . Block No . No. Corporation Municipality / No . of by use o 

Corporation Ward 
(1) (2) (3) (4) (5) (0 (7) (8 ) 

(9 ) (10 ) 

(11) 
623 1A / 11/7 

Panchayath Pindimana 

Residential Plot 50 ,000 
with Cor./Mun ./ 

Panchayath 
road access 


Sub 


Revenue Divisional Office , 
Muvattupuzha. 


(Sd .) 
Revenue Divisional Officer. 


PALAKKAD DISTRICT 

FORM “ C 
[See Rule 5 (8 )] 

NOTIFICATION 
No. D4- 2017 /16154 /9 . 

20th August 2017 . 
Whereas , it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamp Act, 1959 read with sub - rule ( 8 ) , of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1955 , the fair value of the land in Palakkad District is hereby fixed finally as shown in the Schedule hereto : 

SCHEDULE 
Name of Name of Name of Village and Corporation / 

Fair value of Revised Fair 
District Taluk Survey No. with 

Classification 
Municipality / Ward by use 

the land Value of 
Sub division No. Panchayath 

already fixed Land 
(per Are ) 

(per Are) 


(1) 


(2 ) 


(3 ) 


(4 ) 


(5 ) 


(6 


( 7 ) 


( 8 ) 


Palakkad 


Alathur 


. 


Nilam 


Vadakkanchery 
Panchayath 


* 2 ,00 ,000 


Vadakkanchery - 1 
Village , 
Vadakkanchery 
Desom , 
Re Survey No . 22 /1 


- 39,875 per Are 
for an extent of 
0 .2064Hec . Areas 
mentioned in 
Document 
No. LR2-14401/76 
of District Collector 
Palakkad 


Collectorate , 
Palakkad. 


(Sd.) 
District Collector 


273 


WAYANAD DISTRICT 


മാനന്തവാടി സബ് കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ഉമേഷ്, എൻ. എസ്. കെ ., ഐ . എ . എസ്.) 


നമ്പർ എം .- 3833/ 2016. 


2017 ഒക്ടോബർ 27 . 


വിഷയം: - ന്യായവില നിർണ്ണയം വിട്ടുപോയ സർവ്വേ നമ്പരുകൾക്ക് ന്യായവില നിശ്ചയിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 

സംബന്ധിച്ച്. 


സൂചന : - 1. ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെ റവന്യൂ , രജിസ്ട്രേഷൻ വകുപ്പുകളിലെ 

ഉദ്യോഗസ്ഥർ 7 -10- 2016 - ന് ഈ കാര്യാലയത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ. 


- 2. സുൽത്താൻ ബത്തേരി തഹശീൽദാരുടെ 30 -6 - 2017 - ലെ സി4 -14242 / 2016 നമ്പർ റിപ്പോർട്ട്. 


വയനാട് ജില്ലയിൽ ന്യായവില നിശ്ചയിക്കാൻ വിട്ടുപോയ വിവിധ വില്ലേജുകളിലെ സർവ്വേ നമ്പരുകൾക്ക് ന്യായവില 
നിർണ്ണയിക്കുന്നതിനായി ജില്ലാ രജിസ്ട്രാർ ( ജനറൽ) വയനാട് തുടങ്ങി വിവിധ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്നും ഈ 
കാര്യാലയത്തിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു . ആയതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ - രജിസ്ട്രേഷൻ വകുപ്പുകളിലെ 
ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം 7 - 10 - 2016 - ന് ഈ കാര്യാലയത്തിൽ ചേരുകയും സമയബന്ധിതമായി വിട്ടുപോയ സർവെ 
നമ്പരുകളിൽപ്പെട്ട ഭൂമികൾക്ക് ന്യായവില നിർണ്ണയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മാനന്തവാടി, വൈത്തിരി, 
സുൽത്താൻ ബത്തേരി തഹശീൽദാർമാർക്ക് നിർദേശം നൽകിയിരുന്നു . 


ആയതിന്റെ അടിസ്ഥാനത്തിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ പൂതാടി വില്ലേജിലെ ബ്ലോക്ക് 7, 8, 14 എന്നിവയിൽപ്പെട്ട 
വിവിധ സർവ്വേ നമ്പരുകളിലെ ഭൂമികൾ പരിശോധിച്ച് നിശ്ചിത പ്രഫോർമയിൽ പൂതാടി വില്ലേജാഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 
പനമരം സബ് രജിസ്ട്രാറും, സുൽത്താൻ ബത്തേരി തഹശീൽദാ രും മേൽ പരിശോധന നടത്തി, സൂചന ( 2) പ്രകാരം 
ഗ്രൂപ്പ് കെച്ച്, ബി ടി ആർ പകർപ്പ് എന്നിവയോടുകൂടി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മേൽ റിപ്പോർട്ടിൽ 16 സർവ്വേ നമ്പരുകളുടെ 
ന്യായവില നിശ്ചയിക്കുന്നതിന് ശുപാർശ ചെയ്തിരുന്നു . എന്നാൽ സൂക്ഷ്മ പരിശോധനയിൽ ചുവടെ പരാമർശിക്കുന്ന 7 സർവ്വേ 
നമ്പരുകളിലെ ന്യായവിലയും, ക്ലാസിഫിക്കേഷനും റിപ്പോർട്ടിന്റെയും ഗ്രൂപ്പ് കെച്ചിന്റെയും, ബി ടി ആർ പകർപ്പിന്റെയും 
അടിസ്ഥാനത്തിൽ അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 


കമ 
നമ്പർ 


ബ്ലോക്ക് 
നമ്പർ 


സർവെ 
നമ്പർ 


- 1 സുൽത്താൻബത്തേരി പൂതാടി 


446 / 2 


15,000 


Residential Plot with 
Private road access 


385 / 18 


15 ,000 


Residential Plot with 
Private road access 


455 / 5 


12 ,000 


Garden land with 
road access 


138 / 14 


13 ,500 


Garden land without 
road access 


204 / 6 


Garden land with 


13 ,500 


road access 


234 / 3 / 1 


30,000 


Residential Plot with 
Panchayath road access 


326 / 8 


Wet land 


6 ,000 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
മാനന്തവാടി. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


274 


FORM ‘ A ’ 
[See Rule 4 ] 
NOTIFICATION 


No. M - 3833 /2016 . 

27th October 2017 . 
WHEREAS, it is expedient to publish a notification showing Revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub - rule of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 , the 
fair value of land in Survey Number (Re-Survey ) 446 /2 , 385 / 18 Block No. 7 Poothady Village , Sulthan Bathery Taluk of 
the Wayanad District is hereby fixed as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No . 


Corporation / 
Panchayat/ 
Municipality 


Ward 


Classification 

by use 


Fair 
Value in 
fixed ( -) 


(1) 


(2 ) 


(3) 


(6 ) 


(5) 
11 


Wayanad 


Sulthan Bathery 


Poothady 
446 /2 


Poothady 


15 ,000 


Residential Plot with 
Private road access 
Residential Plot with 
Private road access 


Wayanad 


Sulthan Bathery 


385 / 18 


Poothady 


15,000 


Revenue Divisional Office , 
Mananthavady, Wayanad . 


( Sd .) 
Sub Collector. 


Gaz . No. 2 / 2018 /DTP (CLR Supplement- Fair Value) . 


Value ). 


275 


